PART IV 


Private Advertisements and Miscellaneous Notifications 


കേരള സ്റ്റേറ്റ് ലോട്ടറി ഏജന്റ് സ് ആന്റ് 
സെല്ലേഴ്സ് വെൽഫെയർ ഫണ്ട് 

ദർഘാസ് പരസ്യം 


നമ്പർ ഘഅണഎ 19222/ 2008/ ഉടലെ. 

2008 നവംബർ 4. 
-- കേരള സ്റ്റേറ്റ് ലോട്ടറി ഏജന്റ് സ് ആന്റ് സെല്ലേഴ്സ് 
വെൽഫെയർ ഫണ്ടിന്റെ ഹെഡ് ഓഫീസിന്റെയും ജില്ലാ ഓഫീ 
സു കളു ടെയും ആവശ്യത്തിനായി സംസ്കരിക്കപ്പെട്ട റബ്ബർ 
തടിയിൽ പണി തീർത്ത ഗുണമേൻമയുളള ഫർണിച്ചർ നൽകുന്ന 
തിനും ഹെഡ് ഓ ഫീ സി ലേക്ക് സംസ്ക രിച്ച് റബ്ബർ 
തടി ഉപയോഗിച്ച് ക്യാബിനുകൾ പണിയുന്നതിനും സീൽ 
ചെയ്ത് ദർഘാ സു കൾ ക്ഷണിച്ചു കൊ ള ളു ന്നു . കവറിന്റെ 
പുറത്ത് കേരള സ്റ്റേറ്റ് ലോട്ടറി ഏജന്റ് സ് ആന്റ് സെല്ലേഴ്സ് 
വെൽഫെയർ ഫണ്ടിന് ഫർണിച്ചറുകൾ നൽകാനുള്ള ദർഘാസ് 
എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. ദർഘാസുകൾ 15 - 11- 2008- ന് 
ഉച്ചയ്ക്കുശേഷം 3 മണിക്കു മുമ്പായി താഴെ പറയുന്ന വിലാസ 
ത്തിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. ദർഘാസുകൾ അന്നേ ദിവസം 
3 . 30 - ന് തുറ ക്കു ന്ന താ യി രി ക്കും . ദർഘാ സിനോ ടൊപ്പം 
8, 000 രൂപയ്ക്കുള്ള തിരുവനന്തപുരത്ത് മാറാവുന്ന താഴെ ഒപ്പിട്ടിരി 
ക്കുന്ന അധികാരപ്പെടുത്തപ്പെട്ട ഓഫീസറുടെ പേരിലുളള ഡിമാന്റ് 
ഡാഫ്റ്റ് സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ സംബന്ധിച്ച് 
വിശദ വിവരങ്ങൾ ക്ഷേമനിധി വിഭാഗം, ഭാഗ്യക്കുറി ഡയറക്ട 
റേറ്റ്, വികാസ് ഭവൻ, തിരുവനന്തപുരത്തിൽ നിന്നും നേരിട്ടോ 
തപാൽമുഖേനയോ ലഭിക്കുന്നതാണ്. 


( ഒപ്പ്) 


ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 
വികാഭവൻ, 
തിരുവനന്തപുരം. 
ഫോൺ:0471- 2305230 / 20305193 
ഫാക്സ് -0471- 2301740 


